അബ്ദുല്‍ മുഹ്സിന്‍ 
അല്‍ ഖാസിം 


മസ്മിദുന്നബവിയിലെ ഇമാമും ഖതീബും 


ദുല്‍ഹിജ്ജയിലെ പത്ത്‌ 
ദിവസത്തെ കര്‍മ്മങ്ങള്‍ 


ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 1 


ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ 


കര്‍മങ്ങള്‍ ' 


w > = 2 ي‎ a و‎ 


aes وذستعینه ونستغفره» = بالله من شرور آنفسنا ومن‎ ae: can ee Öl 


7 se o 7 or OF 


et‏ بهده لله نام nz‏ واشهد آن لا إله إلا 
الله se‏ > شريك ca‏ وأشهد ne of‏ عبده و صلی الله ade‏ وعلی آله 


وأصحابه وسلم ച്ച‏ 


Lal‏ بعد 
അല്ലാഹുവിന്റെ അടിമകളെ — അല്ലാഹുവെ സൂക്ഷിക്കേണ്ട‏ 
മുറപ്രകാരം സൂക്ഷിക്കുക. രഹസ്യ ജീവിതത്തിലും സ്വകാര്യ‏ 
വര്‍ത്തമാനങ്ങളിലും അവന്റെ നിരീക്ഷണത്തെക്കുറിച്ചുള്ള‏ 


ബോധത്തോടെ ജീവിക്കുക. 
അയ്യുഹല്‍ മുസ്ലിമൂന്‍ (ഓ മുസ്ലിമീങ്ങളേ...) 


അല്ലാഹുവില്‍ നിന്നുളള ഓദാര്യവും കൃപയുമായി സല്‍കര്‍മ്മങ്ങളുടെ 
പുണ്യ ദിനങ്ങള്‍ അടിയാറുകള്‍ക്ക്‌ വീണ്ടുമിതാ ആഗതമായിരിക്കുന്നു 
; ഒരു ആരാധന അവസാനിച്ചാലൂടന്‍, മറ്റൊരു ആരാധന അതിന്‌ 
പിന്നാലെ ഇസ്ലാം നമുക്ക്‌ നിര്‍ദേശിക്കുന്നു . മനുഷ്യര്‍ക്ക്‌ തങ്ങളുടെ 
പാപക്കറകള്‍ കഴുകുവാനും, തങ്ങളുടെ പദവികള്‍ ഉയര്‍ത്തുവാനും 


വേണ്ടിയാകുന്നു അത്‌. 


') 5-12-1444 ന്‌ മദീന മസ്ജിദുന്നബവിയില്‍ നിര്‍വഹിക്കപ്പെട്ട ജൂമുഅ ഖുതുബ. 


a-algasim.com 


2 ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 


ഏറ്റവും മഹത്വമേറിയതും മികച്ചതും പുണ്യവുമുള്ള പത്ത്‌ 
അനുഗ്രഹീത ദിനങ്ങള്‍ നമുക്ക്‌ ആഗതമായിരക്കുന്നു. അല്ലാഹു അവ 


സത്യം ചെയ്തു പറഞ്ഞു 


a: 2 هم‎ 
ما‎ 7 മ Fle 
ee و‎ 

= = = 


“പ്രഭാതം തന്നെയാണ സത്യം , വത്തു രാത്രികള്‍ തന്നെയാണ സത്യം”. 


(അല്‍ - ഫജ്‌ർ : 1-2) 


മസ്റൂഖ്‌ -رحمه الثه-‎ പറഞ്ഞു: “ദുല്‍ ഹിജ്ജയിലെ ആദ്യ പത്ത്‌ 
ദിവസങ്ങളാണ്‌ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്‌, അവ വര്‍ഷത്തിലെ 
ഏറ്റവും മികച്ച ദിവസങ്ങളാകുന്നു . ഇത്‌ പവിത്രമാക്കപ്പെട്ട (യുദ്ധം 
നിഷിദ്ധമാക്കപ്പെട്ട) ദിവസങ്ങളില്‍ പെട്ടതാണ്‌. കൂടാതെ ഹജ്ജ്‌ കാലം 
അറിയപ്പെട്ടതാണ്‌ എന്ന്‌ അല്ലാഹു പറഞ്ഞ മാസങ്ങളുടെ 


സമാപനവുമാണ്‌ ഈ പത്ത്‌ ദിവസങ്ങള്‍. 


കഅബ്‌ - 45 പറഞ്ഞു: "പവിത്രമായ മാസങ്ങളില്‍ 
അല്ലാഹുവിന്‌ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ദുല്‍ഹിജ്ജയും, 
ദൂല്‍ഹിജ്ജയില്‍ ഏറ്റവും ഇഷ്ടമായത്‌ ആദ്യത്തെ പത്ത്‌ 
ദിവസങ്ങളുമാകുന്നു." അവയുടെ പകലുകള്‍ റമദാനിലെ അവസാന 
പത്തിലെ പകലുകളെക്കാള്‍ പുണ്യമുള്ളതാകുന്നു.നബി -്‌- പറഞ്ഞു : 
ഈ ലോകത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങള്‍ ദുല്‍ഹിജ്ജയിലെ ആദ്യ 


പത്ത്‌ ദിവസങ്ങളാണ്‌.(ഇബ്നു ഹിബ്ബാന്‍) 


ശൈഖുല്‍ ഇസ്താം -ഷി -رحمه‎ പറഞ്ഞു: "ദുല്‍ഹിജ്ജയിലെ ആദ്യ 
പത്ത്‌ ദിവസങ്ങളിലെ പകലുകള്‍ റമദാനിലെ അവസാന വത്ത്‌ 


ദിവസങ്ങളിലെ പകളുകളെക്കാള്‍ പുണ്യമുള്ളതാകുന്നു, റമദാനിലെ 


a-algasim.com 


ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 3 


അവസാനത്തെ പത്ത്‌ രാത്രികള്‍ ദുല്‍ഹിജ്ജയിലെ രാത്രികളേക്കാള്‍ 


മികച്ചതാണ്‌." 


ഇസ്ലാമിലെ അടിസ്ഥാന കര്‍മങ്ങളായ നിസ്കാരം , നോമ്പ്‌ , സകാത്ത്‌, 
ഹജ്ജ്‌ തുടങ്ങിയ എല്ലാ കര്‍മങ്ങളും ഈ ദിവസങ്ങളില്‍ ഉള്‍കൊള്ളുന്നു 
എന്നതാണ്‌ ഈ ദിനങ്ങളുടെ പ്രതേകത. വര്‍ഷത്തില്‍ മറ്റൊരിക്കലും 


ഇത്‌ സംഭവിക്കുകയില്ല. 


ശ്രേഷ്ഠമായ ദിനരാത്രികള്‍ നന്മകളില്‍ ഉപയോഗിക്കുക എന്നത്‌ 
നമ്മുടെ കടമയാണ്‌. ഈ പത്ത്‌ ദിനങ്ങളില്‍ നാം പുണ്യകര്‍മങ്ങള്‍ 
വര്‍ദ്ധിപ്പിക്കുക. ഈ പത്ത്‌ ദിവസങ്ങളില്‍ നാം ചെയുന്ന ഒരു 
സല്‍കര്‍മ്മം മറ്റു സമയങ്ങളില്‍ അതേ സല്‍കര്‍മ്മം 


ചെയ്യുന്നതിനെക്കാള്‍ അല്ലാഹുവിനരികില്‍ പ്രിയപ്പെട്ടതാണ്‌. 


നബി -- പറഞ്ഞു : “സല്‍കര്‍മ്മങ്ങള്‍ പ്രവര്‍ത്തിക്കാന്‍ ഈ 
ദിവസങ്ങളേക്കാള്‍ അല്ലാഹുവിനരികില്‍ പുണ്യമുള്ള മറ്റു 
ദിവസങ്ങളില്ല, അവര്‍ ചോദിച്ചു : ജിഹാദ്‌ പോലുമില്ലേ? (അഥവാ , മറ്റു 
മാസങ്ങളില്‍ ജിഹാദിന്‌ പുറപ്പെടുന്നന്നത്‌ ഈ ദിവസങ്ങളിലെ മറ്റ്‌ 
കര്‍മങ്ങലേക്കാള്‍ പൂണ്യമുള്ളതല്ലേ?) അവിടുന്ന്‌ പറഞ്ഞു: ജിഹാദ്‌ 
പോലുമല്ല. തന്റെ ജീവനും പണവും പണയപ്പെടുത്തി യുദ്ധത്തിന്‌ 
പോയി അതില്‍ നിന്ന്‌ തിരികെ വരാത്ത വ്യക്തി ഒഴികെ”. (അഥവാ, 
അല്ലാഹുവിന്റെ മാര്‍ഗത്തില്‍ യുദ്ധത്തിന്‌ പോയി അതില്‍ 


കൊല്ലപ്പെട്ടവരൊഴികെ).(ബുഖാരി) 


ഇബ്നു റജബ്‌ -ക -رحمه‎ പറഞ്ഞു : "മറ്റു ദിവസങ്ങളിലെ 
സല്‍കര്‍മങ്ങളെക്കാളും ഈ പത്ത്‌ ദിവസങ്ങളിലെ സല്‍കര്‍മങ്ങള്‍ 
അല്ലാഹുവിനരികില്‍ വളരെ പ്രിയപ്പെട്ടതാണെന്ന്‌ ഈ ഹദീസ്‌ 
സൂചിപ്പിക്കുന്നു". മുന്‍ഗാമികള്‍ ദുല്‍ഹിജ്ജയുടെ ആദ്യ പത്ത്‌ 
ദിവസങ്ങളില്‍ ധാരാളമായി സല്‍കര്‍മ്മങ്ങള്‍ ചെയ്യാന്‍ 


a-algasim.com 


4 ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 


പരിശ്രമിക്കുകയായിരുന്നു. സഈദ്‌ ബിന്‍ ജുബൈര്‍ -4 -رحمه‎ ഈ 
ദിവസങ്ങള്‍ വന്നെത്തിയാല്‍ സല്‍കര്‍മങ്ങള്‍ വര്‍ധിപ്പിക്കാന്‍ എല്ലാ 


ശ്രമങ്ങളും നടത്താറുണ്ടായിരുന്നു. 


ദുല്‍ഹിജ്ജയിലെ ഈ പത്ത്‌ ദിവസങ്ങളില്‍ വ്യത്യസ്തമായ ധാരാളം 
ആരാധനകള്‍ പഠിപ്പിച്ചു എന്നത്‌ അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്‌. 
അതില്‍ പെട്ടതാണ്‌ : ദിക്റുകള്‍ വര്‍ദ്ധിപ്പിക്കുക എന്നത്‌ . അല്ലാഹു 


പറഞ്ഞു 


ve 4 മ്‌ ۰ ay ot 4 se io‏ اش 
Gods gas abd NS‏ 
“ഈ നിശ്ചിത ദിവസങ്ങളില്‍ അവര്‍ അല്ലാഹുവിനെ സ്മരിക്കാന്‍‏ 


വേണ്ടിയുമാകുന്നു”. (അല്‍ ഹജ്ജ്‌ : 28) 


ഇബ്നു അബ്ബാസ്‌ عنه-‎ al -رضي‎ പറഞ്ഞു : "അഥവാ - ദുല്‍ 
ഹിജ്ജ ആദ്യത്തെ പത്ത്‌ ദിവസങ്ങള്‍”. ആ ദിവസങ്ങളില്‍ ദിക്റുകള്‍ 
വര്‍ധിപ്പിക്കുക എന്നത്‌ ഏറ്റവും മികച്ച ആരാധനകളില്‍ ഒന്നാണ്‌. 
പ്രവാചകന്‍ -&- പറഞ്ഞു: "അല്ലാഹുവിനരികില്‍ ഈ പത്ത്‌ 
ദിവസത്തേക്കാള്‍ നന്മകള്‍ പ്രവര്‍ത്തിക്കാന്‍ മഹത്തായതും 
പ്രിയപ്പെട്ടതുമായ ദിവസങ്ങളൊന്നുമില്ല ; അതിനാല്‍, തകബീര്‍ 
(അല്ലാഹു അക്ബര്‍) , MaGhod (ലാ ഇലാഹ ഇല്ലല്ലാഹ്‌) , തഹ്മീദ്‌ (അല്‍ 
ഹംദുലില്ലാഹ്‌) പറയുന്നത്‌ വര്‍ദ്ധിപ്പിക്കുക”. (അഹ്മദ്‌). 

നവവി -4 -رحمە‎ പറഞ്ഞു: "ഈ പത്ത്‌ ദിവസങ്ങളില്‍ 
വര്‍ഷത്തിലെ മറ്റു ദിനങ്ങളേക്കാള്‍ കൂടുതല്‍ Blas പറയുന്നത്‌ 
പുണ്യമാണ്‌ , ഈ പത്ത്‌ ദിനങ്ങളില്‍ നിന്ന്‌ അറഫാ ദിനത്തില്‍ 


ഒന്നുകൂടി വര്‍ദ്ധിപ്പിക്കല്‍ കൂടുതല്‍ പുണ്യമുള്ളതാണ്‌". 


a-algasim.com 


ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 5 


ദിക്റുകളില്‍ ഏറ്റവും നല്ല ദിക്‌ര്‍ : ഖുര്‍ആന്‍ പാരായണമാകുന്നു 


, കാരണം അത്‌ മാര്‍ഗദര്‍ശനവും വ്യക്തമായ വെളിച്ചവുമാകുന്നു. 


ദൂല്‍ഹിജ്ജയുടെ ആദ്യ പത്ത്‌ ദിവസങ്ങളിലെ എല്ലാ 
സമയങ്ങളിലും തക്ബീര്‍ പറയല്‍ പുണ്യകരമാണ്‌ . ഇബ്നു ഉമറും 
അബു ഹുറൈറയും - عنهما‎ ail -رضي‎ ഈ ദിനങ്ങളില്‍ തക്ബീര്‍ ചൊല്ലി 
ചന്തയില്‍ പോകാറുണ്ടായിരുന്നു. അവരുടെ തക്ബീറുകള്‍ കേട്ട്‌ 
ജനങ്ങളും തക്ബീര്‍ മുഴക്കാറുണ്ടായിരുന്നു. (ബുഖാരി തഅലീഖായി 


ഉദ്ധരിച്ചു). 


അപ്രകാരം അറഫാ ദിനത്തിലെ and നിസ്‌കാരം മുതല്‍ 
ദുല്‍ഹിജ്ജ പതിമൂന്ന്‌ അസര്‍ നിസ്കാരം വരെ നിസ്‌കാര ശേഷമുള്ള 


തകബീറുകളും പുണ്യമുള്ളതാകുന്നു. 


ദാനധര്‍മ്മം ഒരു സല്‍കര്‍മ്മമാണ്‌, അതിലൂടെ വിഷമങ്ങള്‍ 
ശമിക്കുകയും ദുഃഖങ്ങള്‍ അകലുകയും ചെയ്യുന്നു, അത്‌ ആവശ്യമുള്ള 
സമയത്തും പുണ്യസമയത്തും നല്‍കുക എന്നത്‌ ഏറ്റവും പുണ്യമുള്ള 
കാര്യമാണ്‌. പ്രവാചകന്‍ -$- പറഞ്ഞു : “വിധവയെയും ദരിദ്രരെയും 
പരിപാലിക്കുന്നവന്‍; അല്ലാഹിവിന്റെ മാര്‍ഗത്തിലെ പോരാളിയെ 
പോലെയാകുന്നു” . അവിടുന്ന്‌ ഇപ്രകാരവും പറഞ്ഞതായി ഞാന്‍ 
കരുതുന്നു : “രാത്രി മുഴുവന്‍ തളരാതെ നിസ്കരിക്കുകയും പതിവായി 
പകല്‍ നോമ്പനുഷ്ടിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ്‌” 


(മുത്തഫഖുന്‍ അലൈഹി) 


ഈ ദിനങ്ങളില്‍ പുണ്യമായ മറ്റൊരു സല്‍കര്‍മമാണ്‌ 


ആദ്യത്തെ ഒന്‍പത്‌ ദിവസങ്ങള്‍ നോമ്പനുഷ്ടിക്കുക എന്നുള്ളത്‌. 


നവവി - -رحمە‎ പറഞ്ഞു : “വളരെയധികം പുണ്യമുള്ള 


ആരാധനായാണത്‌*. അറഫാ ദിനത്തിലെ നോമ്പ്‌ കഴിഞ്ഞ ഒരു 


a-algasim.com 


6 ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 


വര്‍ഷത്തെയും വരാനിരിക്കുന്ന ഒരു വര്‍ഷത്തെയും 
പാപങ്ങള്‍ക്കുള്ള പ്രായശ്ചിത്തം ആകുന്നു. എന്നാല്‍ ഹജ്ജ്‌ 
ചെയ്യുന്നവര്‍ക്ക്‌ നോമ്പെടുക്കാതിരിക്കുന്നതാണ്‌ ഉത്തമം . അതാണ്‌ 


നബി -$- യുടെ ചര്യ , പ്രാര്‍ത്ഥനകളും മറ്റും വര്‍ദ്ധിപ്പിക്കുന്നതിന്‌ 


അത്‌ സഹായിക്കും. 

അറഫ ദിനം മുസ്ലിംകളുടെ സമ്മേളനമാണ്‌, 
പ്രത്യാശയുടെയും ആദരവിന്റെയും വഴിപ്പെടലിന്റെയും 
സമര്‍പ്പണത്തിന്റെയും ദിനം , മുസ്‌ലിംകളുടെ മേല്‍ ഉദാരമായ 


ദിനമാണ്‌, കാരണം "അറഫ ദിനത്തേക്കാള്‍ അധികം അല്ലാഹു 


അടിമകളെ നരകത്തില്‍ നിന്ന്‌ മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല”. 


(മുസ്ലിം) 

ശൈഖുല്‍ ഇജസ്ത്രാം 4! -رحمه‎ പറഞ്ഞു : “അറഫയുടെ 
വൈകുന്നേരം വര്‍ണ്ണിക്കാന്‍ സാധിക്കാത്ത രൂപത്തില്‍ 
ഹാജജിമാരുടെ ഹൃദയങ്ങളില്‍ വിശ്വാസത്തിന്റെയും 


കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും പ്രകാശം പരക്കുന്നു. 


പ്രാര്‍ത്ഥന മഹത്തായ കര്‍മമാണ്‌ . അടിമ തന്റെ ആവശ്യങ്ങള്‍ 
ടമയായ അല്ലാഹുവിനോട്‌ തേടുകയും അവന്റെ വിശാലമായ 
6۱0 റ 


ഓദാര്യം ചോദിക്കുകയും ചെയ്യുന്നു , അല്ലാഹു കല്പിച്ചത്‌ പ്രകാരം 
EA ച്‌ ധി 


“അതിനാല്‍ അല്ലാഹുവിന്‌ മാത്രം കീഴ്പ്പെട്ട്‌ നിഷ്കളങ്കമായി 


അവനോട്‌ മാത്രം നിങ്ങള്‍ ദുആ ചെയ്യുക”. (ഗാഫിര്‍ : 14) 


അതിനാല്‍ നിന്റെ ആവശ്യം അവനിലേക്ക്‌ ഉയര്‍ത്തുക, 


അറഫാ ദിനത്തിലും മറ്റും നിങ്ങളുടെ വിഷമം അവനോട്‌ പറയുക. 


a-algasim.com 


ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 7 


ഉത്തരം ലഭിക്കുമെന്ന്‌ ഉറപ്പുണ്ടായിരിക്കുക, പ്രാര്‍ഥനയില്‍ ഉദാരനായ 
റബ്ബിനോട്‌ നമ്മുടെ ആവശ്യങ്ങള്‍ ഈന്നല്‍ നല്‍കി പറയുക , കാരണം 


അവനാണ്‌ എല്ലാം അറിയുന്ന നമ്മുടെ സ്രഷ്ടാവ്‌. 


65,53 کن‎ dol Es مره اد آراد‎ ip 
“താന്‍ ഒരു കാര്യം ഉദ്ദേശിച്ചാല്‍ അതിനോട്‌ ഉണ്ടാകൂ എന്ന്‌ പറയുക 
മാത്രമാകുന്നു അല്ലാഹുവിന്റെ കാര്യം , അപ്പോഴതാ അതുണ്ടാകുന്നു”. 


(യാസീന്‍ : 82) 


ഇബ്നു അബ്ദില്‍ ബര്‍ -4 4a>)- പറഞ്ഞു : "അറഫാ ദിനത്തില്‍ 


മിക്കവാറും എല്ലാ പ്രാര്‍ത്ഥനകള്‍ക്കും ഉത്തരം ലഭിക്കുന്നതാണ്‌” 


ദുല്‍ഹിജ്ജ പത്തിനാണ്‌ ബലിപെരുന്നാള്‍ ദിനം. 
അല്ലാഹുവിനരികില്‍ ഏറ്റവും മഹത്വമുള്ള ദിവസം. പ്രവാചകന്‍ -&- 
പറഞ്ഞു: "അല്ലാഹുവിനരികില്‍ ഏറ്റവും മഹത്വമുള്ള ദിനങ്ങള്‍ : 
ബലിപെരുന്നാള്‍ ۰ (അബു ദാവൂദ്‌), അത്‌ 
അല്ലാഹുവിനരികില്‍ ഏറ്റവും പവിത്രമായ ദിവസങ്ങളാണ്‌ 
പ്രവാചകന്‍ -$- വിടവാങ്ങല്‍ ഹജ്ജിലെ തന്റെ പെരുന്നാള്‍ 
ദിനത്തിലെ പ്രഭാഷണത്തില്‍ പറഞ്ഞു: “ദിവസങ്ങളില്‍ ഏറ്റവും 
പവിത്രമായത്‌ നിങ്ങളുടെ ഈ ദിവസമാണ്‌, മാസങ്ങളില്‍ ഏറ്റവും 
പവിത്രമായത്‌ നിങ്ങളുടെ ഈ മാസവുമാണ്‌”. (അഹ്മദ്‌), ഇത്‌ 
മുസ്ലിമീങ്ങളുടെ രണ്ട്‌ ആഘോഷങ്ങളില്‍ ഒന്നാണ്‌, ഇസ്ലാമിന്റെ ഒരു 
അടിസ്ഥാന കര്‍മം നിര്‍വഹിച്ച്‌ വിശ്വാസി സമൂഹത്തിനിടയില്‍ 


ആനന്ദവും സന്തോഷവും അലതല്ലുന്ന ദിവസം. 


അന്നേ ദിവസമാണ്‌ ഹജ്ജിന്റെ ദിവസങ്ങളില്‍ ഏറ്റവും 


മഹത്വമുള്ള ദിവസം , ഏറ്റവുമധികം അമലുകള്‍ പ്രകടമാകുന്ന ദിനം, 


a-alqasim.com 


8 ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 


അതാണ്‌ അല്‍ ഹജ്ജൂല്‍ അക്ബര്‍ എന്ന്‌ പേരുള്ള ദിനം. അല്ലാഹു 
അതിനെ കുറിച്ച്‌ പറഞ്ഞു : 

FE Ai آلّاس یم‎ ENTFERNT" 
“മഹത്തായ ഹജ്ജിന്‍റെ ദിവസത്തില്‍ മനുഷ്യരോട്‌ (പൊതുവായി) 
അല്ലാഹുവിന്‍റെയും റസൂലിന്‍റെയും ഭാഗത്തുനിന്ന്‌ ഇതാ 


അറിയിക്കുകയും ചെയ്യുന്നു..” (തയബ : 3) 


ബലിപെരുന്നാളിന്റെ ദിവസം അല്ലാഹു ഈ ദീന്‍ പൂര്‍ത്തീകരിക്കുകയും 
അത്‌ തൃപ്തിപ്പെടുകയും ചെയ്തുവെന്ന വിവരം പ്രവാചകനെയും 
സത്യവിശ്വാസികളെയും അറിയിച്ചു. മാറ്റത്തിരുത്തലും കൂട്ടിച്ചേര്‍ക്കലും 


ആവശ്യമില്ലാത്ത രൂപത്തില്‍ അല്ലാഹു അതിനെ നമുക്ക്‌ നല്‍കി. 


gus ale Auch بتڪم‎ a دي‎ da | യ 
Gp SY ao 
“ഇന്ന്‌ ഞാന്‍ നിങ്ങള്‍ക്ക്‌ നിങ്ങളുടെ മതം പൂര്‍ത്തിയാക്കി 
തന്നിരിക്കുന്നു. എന്‍റെ അനുഗ്രഹം നിങ്ങള്‍ക്ക്‌ ഞാന്‍ 


നിറവേറ്റിത്തരികയും ചെയ്തിരിക്കുന്നു. മതമായി ഇസ്ലാമിനെ ഞാന്‍ 


നിങ്ങള്‍ക്ക്‌ തൃപ്തിപ്പെട്ട്‌ തന്നിരിക്കുന്നു”. (അല്‍ മാഇദ: 3) 


ഇബ്നു കഥീര്‍ -رحمه اللّه-‎ പറഞ്ഞു : “ഇത്‌ ഈ ജനതയ്ക്ക്‌ 
സര്‍വ്വശക്തനായ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്‌. 
അവന്‍ അവരുടെ മതം അവര്‍ക്കായി പരിപൂര്‍ണ്ണമാക്കി. അവര്‍ക്ക്‌ 
മറ്റൊരു മതമോ അവരുടേതല്ലാത്ത ഒരു പ്രവാചകനെയോ 


ആവശ്യമില്ല. 


a-algasim.com 


ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 9 


ഓരോ പ്രവാചകനോടും ഉയിര്‍ത്തെഴുന്നേല്‍പിന്റെ നാളില്‍ 
അല്ലാഹു അവരെ ഏല്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റിയത്തിനെ 
കുറിച്ച്‌ ചോദിക്കും. പ്രവാചകന്‍ -$- പറഞ്ഞു: "എന്നെക്കുറിച്ച്‌ 
നിങ്ങളോട്‌ ചോദിക്കപ്പെടും." (മുസ്ലിം) ബലിപെരുന്നാള്‍ ദിനം 
പ്രവാചകന്‍ -$- സ്വഹാബികളോട്‌ ചോദിച്ചു; "ഞാന്‍ സന്ദേശം 
പൂര്‍ത്തിയായി നിങ്ങളിലേക്ക്‌ എത്തിച്ചുവോ??" അവര്‍ പറഞ്ഞു: 
അതെ, അവിടുന്ന്‌ -$- പറഞ്ഞു : അല്ലാഹുവേ, ഇവര്‍ ഈ പറയുന്നതിന്‌ 


നീ സാക്ഷിയാകുന്നു . (മുത്തഫഖുന്‍ അലൈഹി) 


ആ മഹത്തായ ദിനത്തില്‍, പ്രവാചകന്‍ അവിടെ കൂടിയ തന്റെ 
ജനതയോട്‌ ഇസ്ലാം എന്ന മതം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാന്‍ 
നിര്‍ദ്ദേശിച്ചു, അവിടുന്ന്‌ പറഞ്ഞു: “ഇവിടെ പങ്കെടുത്തവര്‍ 
പങ്കെടുക്കാത്തവരിലേക്ക്‌ ഈ കാര്യങ്ങള്‍ അറിയിക്കട്ടെ; ഒരുപക്ഷേ 
ഒരു ഇതിനെ കുറിച്ച്‌ പിന്നീട്‌ കേള്‍ക്കുന്നവര്‍ നേരിട്ട്‌ പങ്കെടുത്ത 
ശ്രോതാവിനേക്കാള്‍ ഗ്രഹിക്കുന്നവനായിരിക്കാം”. (മുത്തഫഖുന്‍ 


അലൈഹി) . 

മുദ്ഹിരി പറഞ്ഞു : "ഇത്‌ പ്രവാചകന്റെ ഹദീസുകളും മറ്റു 
മതപരമായ വിജ്ഞാനങ്ങളും ആളുകളെ പഠിപ്പിക്കാനുള്ള ഒരു 
പ്രേരണയാണ്‌ എന്തെന്നാല്‍, പഠിപ്പിക്കലും പഠിപ്പിക്കലും 
ഇല്ലായിരുന്നുവെങ്കില്‍, ആളുകള്‍ക്കിടയില്‍ അറിവ്‌ 
ഇല്ലാതാകുമായിരുന്നു. 


പെരുന്നാള്‍ ദിനത്തില്‍ ആഘോഷത്തിനിടയില്‍ ചിലപ്പോള്‍ 
അല്ലാഹുവിനെ കുറിച്ചുളള സ്മരണയെ തൊട്ട്‌ ചിലര്‍ അശ്രദ്ധരാകും . 
അല്ലാഹു പറയുന്നു : 


7 
| 


w മ്‌ a 
GOB Aas یام‎ 


صم = 
الله 


وا الله ق 


“എണ്ണപ്പെട്ട ദിവസങ്ങളില്‍ നിങ്ങള്‍ അല്ലാഹുവിനെ സ്മരിക്കുക” 
(അല്‍ ബഖറ : 203) 


a-alqasim.com 


10 ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 


ഇബ്നു അബ്ബാസ്‌ -رضي الله عنهما-‎ പറഞ്ഞു: “എണ്ണപ്പെട്ട 
ദിവസങ്ങള്‍ എന്നാല്‍ : അയ്യാമുത്തഷ്രീഖിന്റെ ദിവസങ്ങളാകുന്നു , 
അഥവാ-അത്‌ ബലി പെരുന്നാള്‍ കഴിഞ്ഞുള്ള മൂന്ന്‌ 
ദിവസങ്ങളാകുന്നു”. പ്രവാചകന്‍ - പറഞ്ഞു: 
“അയ്യാമുത്തഷ്രീഖിന്റെ ദിവസങ്ങള്‍ : തിന്നുകയും കുടിക്കുകയും 
അല്ലാഹുവിനെ സ്മരിക്കുകയും ചെയ്യേണ്ട ദിവസങ്ങളാകുന്നു”. 
ഇബ്നു ഹജര്‍ -ക -رحمه‎ പറഞ്ഞു : “ദുല്‍ഹിജ്ജ ആദ്യത്തെ പത്ത്‌ 
ദിവസങ്ങള്‍ക്ക്‌ പുണ്യം സ്ഥിരപ്പെട്ടിടുണ്ട്‌ , അത്‌ മുഖേന അയ്യാമു 
തഷ്രീഖിന്റെ ദിവസങ്ങള്‍ക്കും മഹത്വം സ്ഥിരപ്പെടുന്നു”. 


പെരുന്നാളിന്റെയും അയ്യാമുത്തഷ്രീഖിന്റെയും ദിവസങ്ങളില്‍ 
സാമ്പത്തികവും ശാരീരികവുമായ ഒരു ഇബാദത്ത്‌ നമുക്ക്‌ 
നിയമമാക്കപ്പെട്ടിട്ടുണ്ട്‌. അല്ലാഹു വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു 
ഇബാദത്ത്‌ , നിസ്‌കാരത്തിന്റെ കൂടെയാണ്‌ അല്ലാഹു അതിനെ കുറിച്ച്‌ 


പറഞ്ഞത്‌. അല്ലാഹു പറഞ്ഞു: 


ge 
“നിന്റെ റബ്ബിന്‌ വേണ്ടി നിസ്കരിക്കുകയും ബലിയര്‍പ്പിക്കുകയും 
ചെയ്യുക”. (അല്‍ കാസര്‍ : 2) 


അറുക്കുന്നതില്‍ ആത്മാര്‍ത്ഥത വേണം , അഹങ്കാരമോ, 
കാപട്യമോ ഉണ്ടാകാതിരിക്കണം , പ്രശസ്തി ആഗ്രഹിക്കാതിരിക്കണം 
, കേവലം ഒരു ശീലം പൂര്‍ത്തീകരിക്കാനുള്ള പ്രവര്‍ത്തനം ആവരുത്‌ , 
മറിച്ച്‌ അല്ലാഹുവിന്‌ വേണ്ടി വഴിപ്പെട്ട്‌ കൊണ്ട്‌ അത്‌ 


നിര്‍വഹിക്കണമെന്ന്‌ അല്ലാഹു നമ്മോട്‌ കല്‍പിച്ചു . അല്ലാഹു പറഞ്ഞു : 


ve (oe TAT one A ച Re 7 
منکُم4‎ Saal MG പച്‌; ലിം വ്‌ മി یتال‎ wb 
“അവയുടെ മാംസമോ രകതമോ അല്ലാഹുവിങ്കല്‍ എത്തുന്നതേയല്ല , 

മറിച്ച്‌ നിങ്ങളുടെ തഖ്വയാണ്‌ അവങ്കല്‍ എത്തുന്നത്‌". (ഹജ്ജ്‌ : 37) 


a-algasim.com 


ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 11. 


നബി 8 തന്റെ കൈകള്‍ കൊണ്ട്‌ അംലഹായ അഖ്റനായ 


രണ്ട്‌ ആടുകളെ അറുത്തു. (മുത്തഫഖുന്‍ അലൈഹി) 


അംലഹ്‌ അഥവാ: വെളുത്ത രോമങ്ങളുള്ള കറുത്ത ആട. 
അഖ്റന്‍ അഥവാ : കൊമ്പുള്ള ആട്‌. 


ഏറ്റവും മികച്ച ബലിമൃഗം : ഏറ്റവും വിലയേറിയതും വിലപ്പെട്ടതുമായ 
ബലിമൃഗങ്ങളാകുന്നു . ഒരു വ്യക്തിക്കും തന്റെ വീട്ടുകാര്‍ക്കും വേണ്ടി 
ഒരു ആട്‌ അറുത്താല്‍ മതിയാവുന്നതാണ്‌. ഒരു വ്യക്തിക്ക്‌ 
ബലിയര്‍പ്പിക്കാന്‍ കടം വാങ്ങുന്നതില്‍ തെറ്റില്ല. അല്ലാഹുവിങ്കല്‍ ബലി 
നല്കുന്നതിന്റെ പ്രതിഫലം വളരെ വലുതാണ്‌. അതിന്റെ ഉയര്‍ന്ന 
വിലയില്‍ പ്രായസപ്പെടരുത്‌.മറിച്ച്‌, അതിലൂടെ നിങ്ങള്‍ സന്തോഷം 
തേടുക , അതില്‍ നിന്ന്‌ ഭക്ഷിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യുക . 
പാവങ്ങള്‍ക്ക്‌ സ്വദഖ നല്‍കുകയും കുടുംബക്കാര്‍ക്കും 
അയല്‍വാസികള്‍ക്കും ഹദിയ നല്‍കുകയും ചെയ്യുക. 


ആരെങ്കിലും ബലിയര്‍പ്പിക്കാന്‍ ആഗ്രഹിക്കുന്നുവെങ്കില്‍ , ആദ്യത്തെ 
പത്ത്‌ ദിവസങ്ങളില്‍ അവന്റെ മുടിയില്‍ നിന്നോ നഖത്തില്‍ നിന്നോ 
ഒന്നും നീക്കം ചെയ്യുന്നത്‌ നിഷിദ്ധമാണ്‌. പ്രവാചകന്‍ -$- പറഞ്ഞു: 
"ആരെങ്കിലും ഉള്ഹിയുത്ത്‌ അറുക്കുന്നുണ്ടെകില്‍ ദുല്‍ഹിജ്ജ 
മാസപ്പിറവി വന്നാല്‍ അവന്റെ മുടിയില്‍ നിന്നോ നഖത്തില്‍ നിന്നോ 
അവന്‍ ബലിയര്‍പ്പിക്കുന്നതുവരെ ഒന്നും മുറിക്കരുത്‌." (മുസ്ലിം) 

ഇത്‌ പോലെയുള്ള അല്ലാഹുവിന്റെ കരുണ്യത്തിന്റെയും 
നന്മകളുടെയും കാലത്ത്‌ പാപം ചെയ്യുക എന്നത്‌ കൂടുതല്‍ 


ഗാരവമുള്ളതാണ. അല്ലാഹു പറഞ്ഞു : 


SE fi ail کقب‎ | oes ൧ آنا‎ As الور عند‎ se > Op 
sal an ONE a 5 من‎ a കി 


a-algasim.com 


12 ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 


“ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അല്ലാഹു 
രേഖപ്പെടുത്തിയതനുസരിച്ച്‌ അല്ലാഹുവിന്‍റെ അടുക്കല്‍ 


മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാകുന്നു. അവയില്‍ നാലെണ്ണം (യുദ്ധം) 
വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു. അതാണ്‌ വക്രതയില്ലാത്ത മതം. 
അതിനാല്‍ ആ (നാല്‌) മാസങ്ങളില്‍ നിങ്ങള്‍ നിങ്ങളോട്‌ തന്നെ 
അക്രമം പ്രവര്‍ത്തിക്കരുത്‌...”. (തബ: 36) 

ഖത്താദ -dil des), പറഞ്ഞു: "അനീതിയും പാപവും എല്ലാ 
സഹചര്യങ്ങളിലും പാപകരമാണെങ്കിലും , വിശുദ്ധ മാസങ്ങളിലെ 
അനീതി മറ്റ്‌ മാസങ്ങളിലെ അനീതിയെക്കാള്‍ വലിയ പാപവും 
കൂടുതല്‍ ഭാരവുമാണ്‌. അല്ലാഹു അവന്‍ ഉദ്ദേശിക്കുന്നത്‌ 
ഉയര്‍ത്തുന്നു”. 


അയ്യുഹല്‍ മുസ്ലിമൂന്‍ (ഓ മുസ്സിമീങ്ങളേ...) 
പുണ്യമായ മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും 
ഉപയോഗപ്പെടുത്തുകയും അവയില്‍ ഉള്‍ക്കൊള്ളുന്ന നന്മ നിറഞ്ഞ 


പ്രവര്‍ത്തനങ്ങളിലൂടെ തന്റെ റബ്ബിനോട്‌ സാമീപ്യം ഉണ്ടാക്കുകയും 


ചെയ്യുന്നവനാണ്‌ സന്തുഷ്ടൻ. 


a-algasim.com 


ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 13 


أعوذ AL‏ من الشیطان الرجیم 


(ശപിക്കപ്പെട്ട പിശാചില്‍ നിന്ന്‌ ഞാന്‍ അല്ലാഹുവിനോട്‌ കാവല്‍ 


ചോദിക്കുന്നു) 
മ Al ക്ട്‌ bs മു مَعْفِرة من‎ Lp 


j 


2 4 0 صر C‏ و 2 ~ رت 
പപ്പി‏ 


പ്പ്‌ 
“നിങ്ങളുടെ രക്ഷിതാവിങ്കല്‍ നിന്നുള്ള പാപമോചനത്തിലേക്കും 
സ്വര്‍ഗത്തിലേക്കും നിങ്ങള്‍ മുന്‍ കടന്നു വരുവിന്‍. അതിന്‍റെ 
വിസ്താരം ആകാശത്തിന്‍റെയും ഭൂമിയുടെയും വിസ്താരം 
പോലെയാണ്‌. അല്ലാഹുവിലും അവന്‍റെ ദൂതന്‍മാരിലും 
വിശ്വസിച്ചവര്‍ക്കു വേണ്ടി അത്‌ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. അത്‌ 
അല്ലാഹുവിന്‍റെ അനുഗ്രഹമത്രെ. അവന്‍ മദ്ദേശിക്കുന്നവര്‍ക്ക്‌ 
അതവന്‍ നല്‍കുന്നു. അല്ലാഹു മഹത്തായ 


അനുഗ്രഹമുള്ളവനാകുന്നു". (അല്‍ ഹദീദ്‌ : 21) 


അല്ലാഹു വിശുദ്ധ ഖൂര്‍ആന്‍ മുഖേന എനിക്കും നിങ്ങള്‍ക്കും 


അനുഗ്രഹങ്ങള്‍ ചൊരിയട്ടെ... 


a-algasim.com 


14 ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 


രണ്ടാം ഖുതുബ 


امد ald‏ علی ln]‏ والشکر له علی و أن لا إله إا w‏ 


2 % 7 


وحده Y‏ شريك له تعظیما لشأنه» وآشهد a ji‏ عبده ی صلی الله 
ale‏ وعلی آله وآصحابه സ‏ تسلیما مزیدا. 


അയ്യുഹല്‍ മുസ്ലിമൂന്‍ (ഓ മുസ്സിമീങ്ങളേ ..) 


തെറ്റുകളില്‍ നിന്ന്‌ പശ്ചാത്താപ്പിക്കുക എന്നത്‌ ഉയര്‍ന്ന 
സ്ഥാനമുള്ള ആരാധനയാണ്‌. അത്‌ ഐശ്വര്യത്തിനും 


സന്തോഷത്തിനും കാരണമാകുന്നു. എല്ലാ പാപങ്ങളില്‍ നിന്നും 
ശുദ്ധിയാവാന്‍ അല്ലാഹുവിലേക്ക്‌ തബ ചെയ്തു മടങ്ങുക എന്നത്‌ 
അല്ലാഹു എല്ലാവര്‍ക്കും നിര്‍ബന്ധമാക്കിയിരിക്കുന്നു. തനിക്ക്‌ 
കൂട്ടുകാരിയും മകനുമുണ്ട്‌ എന്ന അപവാദം പറഞ്ഞവരെ കുറിച്ച്‌ 


അവന്‍ പറഞ്ഞു : 


0 م صر‎ ~ UE 
و و‎ ക Pre 2 73 مرف‎ a 
ക്കള്‍ 3 #اقلا یتوبول ا الله‎ 
“അവര്‍ അല്ലാഹുവിലേക്ക്‌ ഖേദിച്ചുമടങ്ങുകയും, അവനോട്‌ 


പാപമോചനം തേടുകയും ചെയ്യുന്നില്ലേ..?” (മാഇദ : 74) 


അല്ലാഹു സത്യവിശ്വാസികളോട്‌ പറഞ്ഞു: 


is للم‎ ചി di we ail وبا إل‎ 


“സത്യവിശ്വാസികളേ, നിങ്ങളെല്ലാവരും അല്ലാഹുവിങ്കലേക്ക്‌ 


ഖേദിച്ചുമടങ്ങുക. നിങ്ങള്‍ വിജയം പ്രാപിച്ചേക്കാം”. (അന്നൂര്‍ : 31) 


a-algasim.com 


ദുല്‍ഹിജ്ജയിലെ പത്ത്‌ ദിവസത്തെ കര്‍മങ്ങള്‍ 15 


പ്രവാചകന്‍ -്‌- ഒരു ദിവസത്തില്‍ നൂറ്‌ തവണ 
അല്ലാഹുവിലേക്ക്‌ പശ്ചാതപിച്ച്‌ മടങ്ങാറുണ്ടായിരുന്നു. പ്രവാചകന്‍ - 
- പറഞ്ഞു : "ജനങ്ങളേ, നിങ്ങള്‍ അല്ലാഹുവിലേക്ക്‌ പശ്ചാത്തപിച്ച്‌ 
മടങ്ങുക , ഞാന്‍ ഒരു ദിവസം നൂറ്‌ തവണ അവനോട്‌ 
പശ്ചാത്തപിക്കുന്നു". അഥവാ-അല്ലാഹുവെ നീ എനിക്ക്‌ പൊറുത്ത്‌ 


തരണം എന്ന്‌ പറയും . (മുത്തഫഖുന്‍ അലൈഹി). 


നാം പശ്ചാത്തപിച്ച്‌ അല്ലാഹുവിലേക്ക്‌ മടങ്ങാന്‍ കൂടുതല്‍ 
ആവശ്യക്കാരാണ്‌ . ഒരടിമയുടെ ജീവിതത്തില്‍ ഏറ്റവും സന്തുഷ്ടമായ 
ദിനം അവന്‍ പശ്ചാത്തപിക്കുന്ന ദിവസമാണ്‌. കഅബ്‌ ബിന്‍ 
മാലിക്കിനോട്‌ പ്രവാചകന്‍ -#- പറഞ്ഞു: "നിങ്ങളുടെ മാതാവ്‌ 
നിങ്ങളെ പ്രസവിച്ചതിന്‌ ശേഷം കടന്നുപോയ ഏറ്റവും നല്ല 
ദിവസമിതാണ്‌ എന്നതില്‍ താങ്കള്‍ സന്തോഷിച്ച്‌ കൊള്ളുക". 


(മുത്തഫഖുന്‍ അലൈഹി) 


അല്ലാഹുവിന്‌ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളില്‍ പശ്ചാത്താപിച്ച്‌ 
മടങ്ങുക എന്നത്‌ എത്ര മനോഹരമാണ്‌! ആരെങ്കിലും തന്റെ 
പശ്ചാത്താപത്തില്‍ സത്യസന്തത പുലര്‍ത്തിയോ അവന്റെ പദവികള്‍ 
ഉയരും , അവന്റെ മോശം പ്രവൃത്തികളെ അല്ലാഹു നല്ല 
പ്രവൃത്തികളാക്കി മാറ്റുകയും ചെയ്യുന്നതാണ്‌. 


നിങ്ങള്‍ അറിയുക , നബി -& യുടെ മേല്‍ അല്ലാഹുവിന്റെ 


കാരുണ്യവും ശാന്തിയുമുണ്ടാകാന്‍ പ്രാര്‍ഥിക്കാന്‍ അല്ലാഹു 


നിങ്ങളോട്‌ കല്‍പിച്ചിരിക്കുന്നു. 


a-alqasim.com 


ത്യ y LY سا‎ 
> کی‎ ۷ 
| V2 < 4 U 
2 5 


| 5 
یه‎ 2 
\ ZN a | 
= 0 
2 we 
Pa وس‎ കുര ۹ 
= Ze 
5 


4, 
>) 
Li TE 
pee 
مترج‎ 


